Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/12/2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


1 . 


Vol. IVI 
വാല്യം 56 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 19th July 2011 

2011 ജൂലൈ 19 
28th Ashadha 1933 , 
1933 ആഷാഢം 28 


No . 
നമ്പർ 


29 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
No. D 2336/ 2009 . 

- 10th June 2011. 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co - operative Societies Act, 1969 (Act 21 of 1969), that 
the Kadayanikkadu Ksheerolpadaka Sahakarana 
Sangham Ltd . No. 248 (D ) APCOS in Changanacherry 
Taluk , Kottayam District is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the byelaws of the aforesaid 
society are also hereby registered under the said Section . 


| പ്രവർത്തന മേഖല - വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിലെ 

4, 5 വാർഡുകൾ ഉൾപ്പെട്ടതും വടക്ക്- കോണേക്കടവു 
മൂ തൽ അ ടാ മറ്റം വ ര യു ള്ള ഉളായ 2 തോടു മ 
കിഴക്ക്- അടാമറ്റം മുതൽ നിരവത്തുപടി വഴി കൊച്ചു 
കുഞ്ഞുവൈദ്യൻ പടി വരെയുള്ള റോഡും തെക്ക്- 
മണിമല കറു ക ച്ചാൽ റോഡിൽ കൊച്ചു കു ഞഞ്ഞ് 
വൈദ്യൻ പടി മുതൽ കട യ നിക്കാട് 8 -ാം മെൽ 
ടാഗോർ സ്മാരക വായനശാലപ്പടി വരെയുള്ള റോഡും 
പടി ഞ്ഞാറ്-ടാഗോർ സ്മാരക വായ ന ശാ ല പടി 
മുതൽ കടയനിക്കാട് എസ്. എച്ച്. എൽ. പി . സ്കൂൾ 
വരെയുള്ള റോഡും അതിർത്തിയ്ക്കുള്ളിൽ വരുന്ന 
കടയനിക്കാട് പ്രദേശം. 


ബാധ്യത - ക്ലിപ്തം. 


അംഗീകൃത ഓഹരി മൂലധനം- 1 25,000 . 


തരംതിരിച്ചുള്ള പട്ടിക 
സംഘത്തിന്റെ പേരും മേൽവിലാസവും - കട യ നിക്കാട് 
ക്ഷീരോത്പാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ 
കെ . 248 ( ഡി ) ആപ്കോസ്, കട യ നി ക്കാട് 

പി . ഒ . 686 550 . 
രജിസ്റ്റർ ചെയ്ത തീയതി- 10 -6- 2011. 
താലൂക്ക് ചങ്ങനാശ്ശേരി. 
ജില്ല - കോട്ടയം. 
രജിസ്റ്റേർഡ് ഓഫീസ്- കടയനിക്കാട് 8 -ാം മൈൽ. 
പ്രവർത്തനം ആരംഭിച്ച തീയതി -- 10- 6 -2011, 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പയുടെ 
- ആകെ തുക ഓഹരി മൂലധനം, സഞ്ചിത കരുതൽ 
ധനം, കെട്ടിടനിധി എന്നിവയുടെതുകയിൽ നിന്നും 
സഞ്ചിത നഷ്ടം കുറച്ച് ബാക്കി തുകയുടെ പത്തിരട്ടി 
കവിയാൻ പാടില്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കോട്ടയം. 


ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻ ചാർജ്ജ്. 


Gaz . No. 29 /2011/DTP (Dairy Development). 


